വേദവായനക്കുറിപ്പിനന്‍്റെ പരിഷകരണം: 
ചില നിര്‍ദ്ദേശത്ദേള്‍ 


ഫാ. ഡോ. ബി. വറുഗീസ്‌ 


1. 1988 ലും, 1992 ലും എം. ഒ. സി. പബ്ലിക്കേഷന്‍സ്‌ പ്രസിദ്ധീകരിച്ച വേദവായനക്കുറിപ്പിനെപ്പറ്റി അഭി. ഡോ. 
ഗ്രബിയേല്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ മ്മെതാപ്പോലീത്താ എഴുതിയ വിമര്‍ശനങ്ങളോട്‌ ഞാന്‍ പൂര്‍ണ്ണമായും യോജി 
ക്കുന്നു. സുറിയാനി ആരാധനാ പാരമ്പര്യത്തെപ്പറ്റി കാര്യമായ പഠനമോ ചര്‍ച്ചയോ നടത്താതെയാണ്‌ പ്രസ്തുത 
വേദവായനക്കുറിപ്പ്‌ ര്രസിദ്ധീകരിച്ചത്‌. സുറിയാനിസഭ ഒരിക്കലും കാനോനികമായി അംഗീകരിച്ചിട്ടില്ലാത്ത വെളിപാട്‌ 
പുസ്തകത്തില്‍ നിന്നും വായനകള്‍ ഉള്‍പ്പെടുത്തിയിരിക്കുന്നത്‌ ഏത്‌ അടിസ്ഥാനത്തിലാണെന്ന്‌ യാതൊരു വിശദീ 
കരണവും നല്‍കിയിട്ടില്ല. 


2. ഓറിയന്റല്‍ ഓര്‍ത്തഡോക്‌സ്‌ പാരമ്പര്യത്തോട്‌ നമ്മുടെ സഭയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കണ്ണിയാണ്‌ 
സുറിയാനി ആരാധന. അതില്‍ അതീവ ശ്രദ്ധയോടെ മാറ്റങ്ങള്‍ വരുത്തിയില്ലെങ്കില്‍ ദൂരവ്യാപകമായ ഫലങ്ങള്‍ 
ഉണ്ടാകാന്‍ ഇടയുണ്ട്‌. 


3. സുറിയാനിസഭയില്‍ എണ്‍പതോളം അനാഫോറാകള്‍ നിലവിലുള്ളതുപോലെ, എല്ലാ ആരാധനകളിലും, 
കൂദാശാനുഷ്ഠാനങ്ങളിലും വ്യത്യസ്തമായ ക്രമങ്ങള്‍ ഉണ്ട്‌. ഉദാഹരണമായി മാമോദീസായ്ക്ക്‌ ഒരു ഡസനിലധികം 
ക്രമങ്ങള്‍ ഉണ്ട്‌. പാര്രിയര്‍ക്കേറ്റിന്റെ കീഴിലുള്ള തുറബ്ദീന്‍ പാരമ്പര്യവും കാതോലിക്കേറ്റിന്റെ കീഴിലുള്ള മൂസല്‍ 
പാരമ്പര്യവും തമ്മില്‍ ശ്രദ്ധേയമായ പല വൃത്യാസങ്ങളും ഉണ്ടായിരുന്നു. ബാര്‍ എബ്രായയുടെ ഹുദായക്കാനോനില്‍ 
പാശ്ചാത്യരുടെ രീതി, പൌരസ്ത്യരുടെ രീതി എന്നിങ്ങനെ അവയെപ്പറ്റി പരാമര്‍ശിക്കുന്നുണ്ട്‌. ആരാധന്രകമങ്ങള്‍ 
അച്ചടിച്ചു തുടങ്ങിയതിനു ശേഷമാണ്‌ സുറിയാനിസഭയില്‍ കുറെയൊക്കെ ഐകരൂപ്യം ഉണ്ടായത്‌. 


ഈ വൈവിദ്ധ്യം വേദവായനക്കുറിപ്പുകളുടെ കാരൃത്തിലും കാണുന്നുണ്ട്‌. എന്നാല്‍ പ്രധാന പെരുന്നാളുകളുടെ 
വായനകളില്‍ ഗണ്യമായ വ്യത്യാസങ്ങള്‍ കുറവാണ്‌. വേദവായനക്കുറിപ്പില്‍ പരിഷ്‌കാരം വരുത്തുമ്പോള്‍ വൃത്യസ്ത 
ങ്ങളായ ക്രമങ്ങള്‍ പരിശോധിക്കുന്നത്‌ പ്രാധാന്യമര്‍ഹിക്കുന്ന കാര്യമാണ്‌. 


4. നാലാം നൂറ്റാണ്ടില്‍ രൂപംപ്രാപിച്ച യെറുശലേമിലെ വായനക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്‌ സുറിയാനി, 
അര്‍മ്മീനിയന്‍, ബൈസന്റയിന്‍, കല്‍ദായ സുറിയാനി സഭകളിലെ വേദവായനകള്‍ ക്രമീകരിച്ചിരിക്കുന്നത്‌. യെറു 
ശലേം വേദവായനക്കുറിപ്പിന്റെ അഞ്ചാം നൂറ്റാണ്ടില്‍ തയ്യാറാക്കിയ അര്‍മ്മീനിയന്‍ പരിഭാഷ ഇന്ന്‌ പ്രസിദ്ധീകൃത 
മായിട്ടുണ്ട്‌. പ്രധാന പെരുന്നാളുകളുടെ വായനകള്‍ മിക്കതും യെറുശലേം ക്രമത്തില്‍ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്‌. 
അതിനാല്‍ പുതിയ വേദവായനക്കുറിപ്പ്‌ തയ്യാറാക്കുമ്പോള്‍ യെറുശലേം ക്രമവും അതിനോടു ബന്ധപ്പെട്ട പൌരസ്ത്യ 
ക്രമങ്ങളും പരിശോധിക്കുന്നതും പ്രയോജനകരമാണ്‌. 


5. ഒരു പെരുന്നാളിന്റെ അഥവാ ദിവസത്തിന്റെ അര്‍ത്ഥവും, സന്ദേശവും കഴിയുന്ന്രത പരമാവധി വേദഭാഗങ്ങള്‍ 
ഉപയോഗിച്ച്‌ വിശദീകരിക്കുകയാണ്‌ വേദവായനക്കുറിപ്പിന്റെ ലക്ഷ്യം. ആരാധനാവര്‍ഷത്തിന്റെ ക്രമീകരണത്തില്‍ 
ലക്ഷ്യമാക്കുന്നത്‌, യേശുക്രിസ്തുവിനെപ്പറ്റി സുവിശേഷങ്ങളില്‍ നല്‍കിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തില്‍ 
കഴിയുന്നതും സമ്പൂര്‍ണ്ണമായ ചിര്രം നല്‍കുകയാണ്‌. അതിനോട ബന്ധപ്പെട്ട പഴയനിയമഭാഗങ്ങളും, പുതിയനി 
യമലേഖനഭാഗങ്ങളും വായനയ്ക്കായി സഭ ക്രമീകരിച്ചിരിക്കുന്നു. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തില്‍ ശിശുദിനം, 
വനിതാദിനം, തൊഴിലാളിദിനം എന്നിങ്ങനെ ഞായറാഴ്ചകളെ വേര്‍തിരിച്ച്‌ അതുമായി ബന്ധപ്പെട്ട വായനകള്‍ 
ഉള്‍പ്പെടുത്തുന്നതു ശരിയല്ല. കാതോലിക്കാദിനം, സെമിനാരി ദിനം, മിഷന്‍ സണ്‍ഡെ എന്നീ ദിവസങ്ങളില്‍ പ്രത്യേക 
പ്രാര്‍ത്ഥനകള്‍ നടത്തുന്ന രീതിയില്‍, മേല്‍പറഞ്ഞ ദിവസങ്ങളിലും, പ്രാര്‍ത്ഥനകളോ പ്രസംഗങ്ങളോ നടത്താ 
വുന്നതാണ്‌. എന്നാല്‍ വേദവായനയില്‍ മാറ്റം വരുത്തുന്നത്‌ അംഗീകരിക്കാനാവുകയില്ലു. 


6 വേദവായനയില്‍ പ്രധാനമായും മൂന്നു രീതികളാണ്‌ സുറിയാനിസഭ സ്വീകരിച്ചു കാണുന്നത്‌: 
(൭) 11 ണമ്ഥംദിം്നള: പെരുന്നാള്‍ അഥവാ ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രമേയം. 


(൪) സ്സ 1 ൦0ഠനള: തുടര്‍ച്ചയായ വായന, ഉദാഹരണമായി ഹുദോസ്ഈത്തോക്കു ശേഷമുള്ള നാലു 
ഞായറാഴ്ചകളില്‍ വി. ലൂക്കോസ്‌ 1:1-80 തുടര്‍ച്ചയായി വായിക്കുന്നു. യസേപ്പിന്റെ വെളിപാടു മുതല്‍ ദനഹാ 
വരെയുള്ള സമയത്ത്‌ വി. മത്തായി ഒന്നു മുതല്‍ മൂന്നു വരെയുള്ള അദ്ധ്യായങ്ങളും ഈ തത്വമനുസരിച്ച്‌ വായിക്കുന്നു 
(ഒരു സ൦്ടി!൦൩ ഉണ്ട്‌). ഇതേരീതിയില്‍ വലിയനോമ്പിന്റെ ആദ്യത്തെ ആഴ്ചയില്‍ പ്രഭാതത്തില്‍ വി. യാക്കോബിന്റെ 
ലേഖനത്തില്‍ നിന്നും തുടര്‍ച്ചയായി വായിക്കുന്നുണ്ട്‌. 


(9) ഠ്ഖാഠ31൦ 1൦ലഠനള: പല വേദഭാഗങ്ങള്‍ ചേര്‍ത്തു വായിക്കുന്ന രീതി. കഷ്ടാനുഭവാഴ്ചയിലെ സുവിശേഷ 
വായന ഇതിന്‌ ഉദാഹരണമാണ്‌. 


വേദവായനക്കുറിപ്പിന്റെ പരിഷ്ക്കരണത്തില്‍ ഈ മൂന്നു തത്വങ്ങളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്‌. 
7, പഴയനിയമവായനകളുടെ കാര്യത്തില്‍ സുറിയാനിസഭ അവലംബിച്ചിട്ടുള്ള തത്വങ്ങള്‍ താഴെപ്പറയുന്നവയാണ്‌. 


(൭) പുസ്തകങ്ങളുടെ പ്രാധാന്യമനുസരിച്ച്‌ ക്രമീകരിച്ചിരിക്കുന്നു. പ്രവചനപുസ്തകങ്ങള്‍ക്ക്‌ പ്രാധാന്യം നല്‍ 
കിയിരിക്കുന്നതിനാലാണ്‌ അവ അവസാനം വായിക്കുന്നത്‌. 


(൪൯) കര്‍ത്താവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങള്‍ക്ക്‌ പ്രാധാന്യം നല്‍കിയിരിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 
എല്ലാ ഞായറാഴ്ചകളിലും, പെരുന്നാളുകളിലും വായിക്കാനുള്ള കാരണം അതിലടങ്ങിയിരിക്കുന്ന മശിഹായെപ്പറ്റി 
യുള്ള പ്രവചനങ്ങള്‍ ആണ്‌. 


(൭) പെരുന്നാള്‍ / ഞായറാഴ്ചയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട വാക്കുകളുടെയും ആശയങ്ങളുടേയും അടിസ്ഥാ 
നത്തിലാണ്‌ പഴയനിയമഭാഗങ്ങള്‍ തെരഞ്ഞെടുത്തിരിക്കുന്നത്‌. 


(9) സഭാപിതാക്കന്മാരുടെ പെരുന്നാളുകളെപ്പറ്റിയുള്ള പ്രസംഗങ്ങളില്‍ ഏതെങ്കിലും പ്രത്യേക പഴയനിയമ ഭാഗ 
ങ്ങള്‍ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കില്‍ പ്രസ്തുതഭാഗം പില്‍ക്കാലത്ത്‌ ആ പെരുന്നാളിന്റെ വേദവായനക്കുറിപ്പില്‍ ഉള്‍പ്പെടുത്തു 
വാനുള്ള പ്രവണതയും കാണുന്നുണ്ട്‌. 


8. സുറിയാനിസഭയും, കല്‍ദായസഭയും ഓഈദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നത്‌ വേദപുസ്തകത്തിന്റെ 
പെഷീത്താ സുറിയാനി പരിഭാഷയാണ്‌. പെഷീത്താ പുതിയനിയമത്തില്‍ 22 പുസ്തകങ്ങള്‍ മാത്രമേ ഉള്‍ക്കൊള്ളി 
ച്ചിട്ടുള്ളു (2-3 യോഹന്നാന്‍, 2 പത്രോസ്‌, യൂദാ, വെളിപാട്‌ എന്നീ അഞ്ചു പുസ്തകങ്ങള്‍ ഒഴിവാക്കിയിരിക്കുന്നു). 
അതിനാല്‍ മിക്കവാറും എല്ലാ സുറിയാനി വേദവായനക്കുറിപ്പുകളിലും ഈ അഞ്ചു പുസ്തകങ്ങളില്‍ നിന്നുള്ള 
വായനകള്‍ ഉള്‍പ്പെടുത്തിയിട്ടില്ല. ആറാം നൂറ്റാണ്ടില്‍ മാബൂഗിലെ പീലക്സീനോസ്‌ തയ്യാറാക്കിയ സുറിയാനി 
പരിഭാഷയിലും (1൮൨104 ബിക്ഥ "ഗലട10൩), ഹര്‍ക്കലിലെ ബിഷപ്പായിരുന്ന തോമസ്‌ തയ്യാറാക്കിയ പരിഭാഷയിലും 
(്ചിഠിഷ്േ ഘടി) ഈ അഞ്ചു പുസ്തകങ്ങളും ഉള്‍പ്പെടുത്തിയിരിക്കുന്നു. 2-ദ യോഹന്നാന്‍, 2 പത്രോസ്‌ എന്നി 
വയില്‍ നിന്നുള്ള വായനകള്‍ പെരുന്നാളുകള്‍, ഞായറാഴ്ചകള്‍ എന്നിവ ഒഴികെയുള്ള അവസരങ്ങളില്‍ (ഉദാ. 
വലിയനോമ്പി) ഉള്‍പ്പെടുത്തിക്കാണുന്നുണ്ട്‌. അവയില്‍നിന്നുള്ള വായനകള്‍ താരതമ്യേന തീരെ കുറവാണ്‌. എന്നാല്‍ 
വെളിപാടു പുസ്തകത്തില്‍ നിന്നുള്ള ഭാഗങ്ങള്‍ യാതൊരു വേദവായന്രകമത്തിലും ഉള്‍പ്പെടുത്തിക്കാണുന്നില്ല. 


9. 1988-ലും, 1992-ലും പ്രസിദ്ധീകരിച്ച വേദവായനക്കുറിപ്പില്‍ അപ്പൊട്രീഫാ പുസ്തകങ്ങളില്‍ നിന്നുള്ള വായന 
കള്‍ അനുബന്ധമായി ചേര്‍ത്തിരിക്കുന്നത്‌ വളരെയേറെ സ്വാഗതാര്‍ഹമാണ്‌. അപ്പൊട്രീഫാ പുസ്തകങ്ങള്‍ പൂര്‍ണ്ണ 
മായും മലയാളത്തില്‍ വിവര്‍ത്തനം ചെയ്ത്‌ എം. ഒ. സി. പ്രസിദ്ധീകരിക്കുന്നത്‌ പ്രയോജനകരമായിരിക്കും. 


10. നേരത്തെ ഉപയോഗിച്ചിരുന്ന വേദവായനക്കുറിപ്പിനെപ്പറ്റിയുള്ള പ്രധാന വിമര്‍ശനം പ്രമേയങ്ങള്‍ ആവര്‍ത്തി 
ക്കുന്നു എന്നതായിരുന്നു. പെന്തിക്കൊസ്തിക്കു ശേഷമുള്ള ഞായറാഴ്ചകളില്‍ (1, 3, 4, 5, 6, 10) അപ്പത്തെപ്പറ്റിയുള്ള 
ഭാഗങ്ങള്‍ വായിക്കുന്നത്‌ വിശ്വാസികളില്‍ വിരസത ഉളവാക്കും എന്നുള്ളത്‌ പൂര്‍ണ്ണമായും ശരിയല്ല. ഒരേ വിഷയത്തെ 
പ്പറ്റിയുള്ള പ്രസംഗം തീര്‍ച്ചയായും വിരസത ഉണ്ടാക്കുമെന്നതിന്‌ തര്‍ക്കമില്ല. ഈ ഞായറാഴ്ചകളില്‍ ല/ണലസം 
1 േറിന്മൂട കൊടുക്കാവുന്നതാണ്‌. 5-6 നൂറ്റാണ്ടുകളിലെ ചില സുറിയാനി വായനക്കുറിപ്പുകളില്‍ ഇത്തരം ക്രമീകര 
ണം കാണുന്നുണ്ട്‌. 


11. അടുത്തകാലത്ത്‌ പരിഷ്കരിച്ച്‌ അച്ചടിച്ച ഏവന്‍ഗേലിയോന്‍ പരിഭാഷ ഗ്രീക്ക്‌/സുറിയാനി മൂലങ്ങളോട്‌ വിശ്വ 
സ്തത പുലര്‍ത്തുന്നതല്ലു. അതിനാല്‍ പുതിയ കോപ്പികള്‍ അച്ചടിക്കുമ്പോള്‍ ഏവന്‍ഗേലിയോന്‍ ശ്രദ്ധാപൂര്‍വ്ൃവമായ 
പരിശോധനയ്ക്ക്‌ വിധേയമാക്കണം. 


ഏവന്‍ഗേലിയോന്‍ വായനയ്ക്കായി സുറിയാനി പെഷീത്താ തന്നെ ഉപയോഗിക്കുന്നതാണ്‌ അഭികാമ്യം. ഇക്കാര്യ 
ത്തില്‍ കോനാട്ട്‌ മാത്തന്‍ മല്‍പ്പാന്‍ വിവര്‍ത്തനം ചെയ്ത്‌ പ. ഓഗേന്‍ ബാവാ പരിശോധിച്ച പുതിയനിയമം തുട 
ര്‍ന്നും ഉപയോഗിക്കാവുന്നതാണ്‌. 


12. മൂന്നു വര്‍ഷം കൊണ്ട്‌ പൂര്‍ത്തിയാകുന്ന വായനക്കുറിപ്പ്‌ ചില സഭകള്‍ ഉപയോഗിക്കുന്നുണ്ട്‌ (ഉദാ. രണ്ടാം 
വത്തിക്കാന്‍ സുന്നഹദോസിനു ശേഷം കത്തോലിക്കാ സഭ) 


എന്നാല്‍ ഇത്തരത്തിലുള്ള ക്രമം ഓര്‍ത്തഡോക്സ്‌ സഭകളില്‍ നിലവിലില്ല. പ്രസംഗത്തിന്‌ ഇത്തരത്തില്‍ നീണ്ട 
കാലയളവിലേക്കുള്ള വേദവായനക്കുറിപ്പ്‌ സഹായകമാണ്‌. എന്നാല്‍ ആദിമസഭയുടെയും, മറ്റ്‌ ഓര്‍ത്തഡോക്സ്‌ 
സഭകളുടെയും മാതൃകയില്‍ ഒരു വര്‍ഷത്തേക്കുള്ള ക്രമം ഏര്‍പ്പെടുത്തുന്നതായിരിക്കും അഭികാമ്യം. 


ഉപസംഹാരം 


നിലവിലുള്ള വേദവായനകള്‍ കഴിയുന്ന്രത നിലനിര്‍ത്തിയും, എന്നാല്‍ ആവര്‍ത്തനങ്ങളും, അവസരോചിതമല്ലാ 
ത്ത വായനകളും ഒഴിവാക്കിയും പരിഷ്‌കാരങ്ങള്‍ വരുത്തുന്നതായിരിക്കും നല്ലത്‌. പെരുന്നാളുകള്‍ക്കും, ഞായറാഴ്‌ 
ചകള്‍ക്കും, കുദാശാനുഷ്ഠാനങ്ങള്‍ക്കും, ഏവന്‍ഗേലിയോന്‍, പുതിയനിയമ ലേഖനങ്ങള്‍ എന്നിവയില്‍ നിന്നുള്ള 
1൩൭൧൦൦ ്ഥളട നിര്‍ദ്ദേശിക്കാവുന്നതാണ്‌. നമ്മുടെ സഭ, സുറിയാനി ആരാധന്രരമങ്ങള്‍ ഉപയോഗിക്കുന്നിടത്തോ 
ളം കാലം, പെഷീത്താ ബൈബിളും, സുറിയാനി വേദവായനകളും അടിസ്ഥാന മാതൃകയായി സ്വീകരിക്കുന്നതായി 
രിക്കും ഉചിതമായിട്ടുള്ളത്‌. 


